Regn . No . KERBIL /2012 / 45073 

dated 5 - 9 -2012 with RNI 
Reg . No. KL/ TV ( N )/634/ 2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


GOVERN 


പ 


കര 


സ 


ർക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 മേയ് 19 
19th May 2015 
1190 ഇടവം 5 
5th Idavam 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1937 വൈശാഖം 29 
29th Vaisakha 1937 


PART III 


Fire Force Department 


ദർഘാസ്/ ലേല പരസ്യം 


പരസ്യ ലേല ത്തി നു ശേഷം നേരത്തെ ലഭിച്ചിട്ടുള്ള 
ടെണ്ടറുകൾ തുറക്കു ന്ന തും ലേലത്തിൽ കേട്ട തുകയോ 
ടെണ്ടറിൽ കൊടുത്ത തുകയോ ഏതാണ് കൂടുതൽ ആ 
തുകയ്ക്ക് താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ നൽകിയിരിക്കണമെന്ന് 
നിർബന്ധമില്ല . 


നമ്പർ എഫ് - 932/ 2013 . 

2015 ഏപ്രിൽ 24. 
അഗ്നിരക്ഷാ സേവന വകുപ്പ് വക തിരു വ ന ന്ത പുരം 
അഗ്നിരക്ഷാ നിലയത്തിലെ വാട്ടർ ടെണ്ടർ കെ . എൽ. 01- ബി .- 9503 
( 1991 മോഡൽ) ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 
29 - 5 - 2015 പകൽ 11 മണിക്ക് തിരുവനന്തപുരം അഗ്നിരക്ഷാ 
നില യ ത്തിൽ വച്ച് പര സ്യ മാ യി ലേലം ചെയ്തു 
കൊടുക്കുന്നതാണ്. 
- ലേലത്തോടൊപ്പം മുദ്ര പതിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെണ്ടറുകൾ 27 - 5 - 2015 തീയതി പകൽ 3 മണി 
വരെ നേരിട്ടോ തപാൽ വഴിയോ സ്വീക രിക്കു ന്ന താ ണ് . 
3 മണിക്കുശേഷം ലഭിക്കുന്ന ടെണ്ട റു ക ൾ യാതൊരു 
കാര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . മുദ്ര പതിപ്പിച്ച 
ടെണ്ടറുകൾ ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് അഗ്നിരക്ഷാ 
സേവന വകുപ്പ് തിരു വ ന ത പ രം അഗ്നിരക്ഷാ 
നിലയം വക വാട്ടർ ടെണ്ടർ കെ . എൽ.01- ബി . - 9503 വാങ്ങുന്ന 
തിനുള്ള ടെണ്ടർ എന്ന് എഴുതിയിരിക്കണം. ടെണ്ടറുകൾ 
ഡിവിഷണൽ ഓഫീസർ, അഗ്നിരക്ഷാ സേവനം, ഗവൺമെന്റ് 
പ്രസ്സ് പി. ഒ ., ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, ചെങ്കൽചൂള, 
തിരുവനന്തപുരം- 1 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി - 1,000 ( ആയിരം 
രൂപ മാത്രം) നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടെൻഡർ 
നൽകുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി - 1,000 - ന്റെ 
ക്രോസ് ചെയ്യാത്ത ബാങ്ക് ഡാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ട്രാവൻകൂർ, വെള്ളയ മ്പലം ബാഞ്ചിൽ മാറ്റ ത്തക്ക വിധം 
ഡിവി ഷ ണൽ ഓഫീ സർ, അഗ്നിരക്ഷാ സേവനം, 
ദക്ഷിണ മേഖല , തിരുവനന്തപുരം- 1 എന്ന വിലാസത്തിൽ 
ടെണ്ടറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യമില്ലാത്ത 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ സമർപ്പിച്ചവർ 
തങ്ങ ളു ടെ ടെണ്ട റു കൾ സ്വീക രി ക്കുന്നപക്ഷം പണം 
അട യ് ക്കേ ണ്ട തി ലേ ക്കാ യി ലേല സമയത്ത് ഹാജ രാ 
യിരിക്കേണ്ടതാണ്. ടെണ്ടറുകൾ നൽകിയവർക്കും ലേലത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ അവർ വീണ്ടും നിരതദ്രവ്യം 
അട യ് ക്കേ ണ്ട തില്ല . ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം 


28th APRIL 2015) 


FIRE FORCE DEPARTMENT 


26 


വിളിക്കുന്ന ആളിന്റെ ടെണ്ടർ നൽകുന്ന ആളിന്റെ പേരിൽ - ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിച്ചവരും 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ്. 
ലേലം/ ടെണ്ടർ കൊണ്ട് തുകയുടെ 25 % അപ്പോൾ തന്നെ 

- ലേല ത്തിൽ പങ്കെ ടു ക്കുവാ ൻ / ടെണ്ടർ നൽകു വാൻ 
അടയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവു ലഭിച്ച് 

ആഗ ഹി ക്കുന്ന വർക്ക് തിരു വ ന ന്ത പുരം അഗ്നിരക്ഷാ 
15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം തുകയ്ക്കുള്ള 

നിലയത്തിൽ വച്ച് സ്റ്റേഷൻ ഓഫീസറുടെ അനുമതിയോടെ 
വിൽപ്പന നികുതിയും ഒടുക്കി ടി വ്യക്തി സ്വന്തം 

പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് മേൽപ്പറഞ്ഞ 
ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം നീക്കം ചെയ്യേണ്ട 
താ ണ് . ലേലം/ ടെണ്ടർ സ്ഥിര പ്പെ ടു ത്തുന്ന ആളിന്റെ 

വാഹനം പരിശോധിക്കാവുന്നതാണ്. 
ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
മടക്കിക്കൊടുക്കുന്നതാണ്. 

നട പടികൾ മാറ്റി വയ്ക്കു ന്ന തിനും റദ്ദ് ചെയ്യു ന്ന തിനും 
- ഏ തെ ങ്കിലും കാര ണ വ ശാൽ ലേലം/ ടെണ്ടർ സ്ഥിര ടെണ്ട റു കൾ അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പ് 
പ്പെടുത്തിക്കിട്ടുന്ന ആൾ ലേല നിബന്ധനകൾ ലംഘിക്കുക - വച്ചി രി ക്കുന്ന ഓ ഫീ സർ ക്ക് പൂർണ്ണ അ ധി കാരം 
യാ ണ ങ്കിൽ ടിയാൻ ഒടു ക്കിയ തുക സർക്കാ രി ലേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 
മുതൽക്കൂട്ടുന്നതും വാഹനം പുനർ ലേലം ചെയ്യു ന്ന തു 
മാ യി രിക്കും. പുനർ ലേല ത്തിൽ എന്തെ ങ്കിലും നഷ്ടം 

ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയം, 
സംഭ വി ച്ചാൽ ആയത് മുൻ ലേല ക്കാ ര നിൽ നിന്നും 

അഗ്നിരക്ഷാസേവനം, 
ഈടാക്കു ന്ന തും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് മുൻ തിരുവനന്തപുരം- 1 

( ഒപ്പ്) 
ലേലക്കാരനും അവകാശം ഇല്ലാത്തതും ആകുന്നു . 

ഫോൺ- 0471- 2322354. 

ഡിവിഷണൽ ഓഫീസർ. 


240 


